4 


Chirayinkeezhu Taluk 


പ 


njo 


( 1 ) 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി4-15279 / 2020 . 


2021 ഏപ്രിൽ 20 . 


( 3 ) 


നമ്പർ ബി4-6088 / 2021 . 


2021 ഏപ്രിൽ 19 . 


ചിറ യിൻകീഴ് താലൂക്കിൽ കിഴു വിലം വില്ലേ ജിൽ 
എസ് . എം . നിവാസിൽ മോഹനൻ , എസ് . 26-1-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ഇന്ദിര , എ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ കിഴുവിലം 
കൂ ത ള്ളൂർ വില്ലേ ജാഫീ സർ 

വില്ലേ ജാഫീ സർ മുഖാന്തിരം 
വിചാരണ നട ത്തി വരുത്തിയ റിക്കാർഡുകളും മര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ മോഹ ന ൻ , എസ് . 
26-1-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


അവ കാ ശ 


ചിറയിൻകീഴ് താലൂക്കിൽ ചിറയിൻകീഴ് വില്ലേജിൽ 
ഇരട്ട യത്ത് വീട്ടിൽ എൻ . ഗൗരി 20-12 -2013 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടി ആളുടെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ മകൻ 
രാധാകൃഷ്ണൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ശാർക്കര - 
ചിറയിൻകീഴ് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ എൻ . ഗൗരി 20 -12 -2013 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെപ്പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


1 


ഇന്ദിര , എ . 


ഭാര്യ 


53 


2 


മകൻ 


34 


3 


തിബു മോഹൻ 
തൃബി മോഹൻ 
മയൂരി മോഹനൻ 


32 


4 


മകൾ 


29 


പേര് 


പരേതയുമായുള്ള 


വയസ് 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


കമ 
നമ്പർ 


ബന്ധം 


1 


രാധാകൃഷ്ണൻ 


മകൻ 


67 


അ വ ക  ാ ശ 


2 


രാധാമണി 


മകൾ 


62 


3 


രമാദേവി 


മകൾ 


61 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പ്രതം നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഇ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 


അ വ ക  ാ ശ 


( 2 ) 


നമ്പർ ബി4-15568 / 2019 . 


2021 ഏപ്രിൽ 21 . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പതം ന ൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 

ഈ 

പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ട താണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


ചിറയിൻകീഴ് താലൂക്കിൽ കൊടുവഴന്നൂർ വില്ലേജിൽ 
കീഴ്ചക്കോണത്തു വീട്ടിൽ രാജേന്ദ്രൻ 9-11-2008 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ സഹോദരി 
പസന്ന സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ കൊടു വ ഴ ന്നൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
രാജേന്ദ്രൻ 9-11-2008 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് 
താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-6036 / 2021 . 


2021 ഏപ്രിൽ 22 . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ചിറ യിൻകീഴ് താലൂക്കിൽ വെള്ള ല്ലൂർ വില്ലേ ജിൽ 
വിള യിൽ വീട്ടിൽ സിന്ധു , വി . 6-3- 2 021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടി ആളുടെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ ഭർത്താവ് 
സുരേ ന്ദ ൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ വെള്ള ബൂർ 
വില്ലേ ജാഫീ സർ മുഖാന്തിരം 

വിചാ രണ് 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ സിന്ധു , വി . 6 - 3-2 021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെപ്പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ലോജിനി 


1 


സഹോദരി 


66 


അ വ കാ ശ 


2 


ഒാമന 


63 


33 


3 


ശോഭന 


61 


33 


4 


പ്രസന്ന 


58 


3 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


256 


കമ 


പേര് 


വയസ് 


( 6 ) 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


നമ്പർ ബി4-5576 / 2021 . 


2021 ഏപ്രിൽ 22 . 


1 


സുരേന്ദ്രൻ 


ഭർത്താവ് 


57 


2 


സുജി 


മകൾ 


32 


3 


സുലൻ 


മകൻ 


29 


( പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതയുടെ 

മാതാവ് ജീവിച്ചിരിപ്പില്ല . 


ചിറ യിൻകീഴ് താലൂക്കിൽ ആലം കോട് വില്ലേ ജിൽ 
ശാസ്താംകുന്ന് വീട്ടിൽ കെ . രവീന്ദ്രൻ 11-3-2018 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ലളിത് സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 

ആലം കോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ 

റിക്കാർഡുകളും മര ണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ കെ . രവീന്ദ്രൻ 11-3-2018 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


അ വ ക  ാ ശ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം ഇ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ട താണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലളിത 


ഭാര്യ 


63 


2 


ട്രാജി 


മകൻ 


43 


( 5 ) 


3 


S ജി 


37 


29 


4 


33 


നമ്പർ ബി4-6185 / 2021 . 


2021 ഏപ്രിൽ 22 . 


അനുഷ് 

മകൾ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


അ വ കാ ശ 


ഇ 


ചിറ യിൻകീഴ് താലൂ ക്കിൽ വെള്ള ല്ലൂർ വില്ലേ ജിൽ 
മഫാ സത്ത് വീട്ടിൽ നാസിറുദ്ദീൻ 1-12-2016 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
സാജിദ ബീവി സമർപ്പിച്ച അപേക്ഷ യിൻമേൽ വെള്ളല്ലൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വ രു ത്തിയ 

റിക്കാർഡുകളും മ ര ണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ നാസി റു ദ്ദീൻ 1-12-2016 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പതം നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 

പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ട താണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Varkala Taluk 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


പരസ്യം 


( 1 ) 


1 


സാജിദ ബീവി 


ഭാര്യ 


48 


നമ്പർ ബി2-12193 2020 . 


2021 ഏപ്രിൽ 20 . 


2 


ഷെഫീക്കാ ബീവി , എൻ . എസ് . 


മകൾ 


31 


3 


27 


4 


മുഹമ്മദ് റബീഹ് , എൻ . എസ് . മകൻ 
അഹമ്മദ് മലീഹ് , എൻ . എസ് . 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


22 


33 


അവ കാ ശ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പത നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഇ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


വർക്കല താലൂക്കിൽ ഒറ്റൂർ വില്ലേജിൽ വടശ്ശേരിക്കോണം 
പി . ഒ . , നെല്ലിക്കോട് , ആലു വിള വീട്ടിൽ സത്യവാൻ , വി . 
എന്ന യാൾ 17 -5 - 2017 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കു 
ന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഒറ്റൂർ വില്ലേജിൽ വടശ്ശേരിക്കോണം പി . ഒ . , 
നെല്ലിക്കോട് , ആലു വിള വീട്ടിൽ രാഗിണി , ഡി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ഒറ്റൂർ വില്ലേജാഫീസർ അവകാശമൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും സത്യവാൻ , വി . 
17 -5-2017 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


Gaz . No. 24 / 2021 / DTP ( CLR - Supplement ) . 


257 


Salim A 


Digitally signed by Salim A 
Date : 2021.07.27 14:01:07 
+ 05'30 ' 


